Regn . No. KERBIL /2012 / 45073 
dated 5 - 9 - 2012 with RNI 

Reg . No. 03 ). MMIB 
KL / TV (N )/634 / 2012 - 14 


Government of Kerala 
കേരള സർക്കാർ 

2013 


सत्यमेव जयते 


GOVERNN 


കേരള 


doo 


Og mo 
NMENT OF 


KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


15th October 2013 
2013 36. 8906216 15 


Vol. II 


THIRUVANANTHAPURAM , TUESDAY 


No. 


Queijo 2. 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


23rd Aswina 1935 
1935 ObojMo 23 


PART III 


Stores Purchase 


Forest Department 

E - TENDER NOTICE 
No. PCP1 -38967/2013 . 

3rd October 2013. 
Online tenders are invited from reputed firms for the supply of GPS, Camera Traps, Printers and Workstation and 
Antivirus for use in various offices of the Kerala Forest Department (KFD ) by Additional Principal Chief Conservator of 
Forests (FMIS ). The equipment should conform to the technical standards and specifications detailed . in the Annexures to 
this Notice . Tender documents and schedules are available in the website : www .etenders.kerala .gov. in . The Earnest Money 
Deposit and tender Cost for the tender should be submitted through the Internet online banking of SBT or through NEFT 
for other banks. 

All bid / tender documents are to be submitted online only and in the designated Online cover (s)/envelope(s ) on 
the www .etenders.kerala. gov.in website and tenders submitted manually /through post will not be entertained . Late tenders 
will not be accepted . 
Tender No. and Item 

No . 

PAC EMD 

Cost of Tender 
( approx ) 

( 1 % ) 

form ( ) + VAT 
(in lakh ) 

@ 5 % or the 
rate applicable 

at that time 
PCP1- 38966 /2013 — GPS 100 14 .00 14000 .00 

2205 .00 
PCP1-38967/ 2013 — Camera Trap 50 11. 00 11000.00 

1732.00 


Sl . 
No. 


PCP1-41072/2013 — Printers 


2 .80 


2800.00 


583 .00 


PCP1-41350/ 2013 — Workstation 
PCP1- 39270 /2013 — Antivirus 
( Single Tender) 


3 . 00 
2 .60 


3000 .00 
2600.00 


630 .00 
5 4 6 . 00 


75 licenses 

( renewal) 


200 licenses 

(new ) 


Total 


33.4 


The other details regarding this tender are as follows: 


(1) 


( ii) 


( iv ) 


Period of supply — Within thirty days from the date of supply order. 
Mode of Payment — Within two weeks from the date of delivery . 
Place to be delivered — Will be issued separately with the supply order. 
Date from which the tender will be available in the website — From 5 -10- 2013. 
Date on which the tender will appear in gazette - 15 - 10 - 2013. 

Last date and time for receipt of tender — 4 -11-2013, 2 p.m . 
Opening of tender — 6 - 11- 2013 , 4 p.m . 


(vi) 
( vii) 


The number of equipment mentioned above is approximate . The KFD will be at liberty to increase or decrease the 
number to be procured or may decide not to procure at all . 


Online tenders/bids are to be accompanied with a preliminary agreement executed in Kerala Stamp paper worth $ 100 . 
Tenders/bids received online without the scanned copies of relevant documents , preliminary agreement, will not be 
considered and shall be summarily rejected . Any further clarifications on this tender can be obtained from NIC / the e-tender 
Helpdesk number available in the www.etenders .kerala .gov.in Website and from the office of the Additional Principal Chief 
Conservator of Forests (FMIS) during the office hours. The details regarding e - Payment ( Bidder s Bank Account No. 
where he/she is having core banking facility and email id ) should be submitted along with the tender. Tenders without 
these details will not be accepted . Technical bid and financial bid shall be submitted in their respective designated online 
covers . 


The Forest Department will not be responsible for any inconveniences or loss to the Bidder while uploading / 
downloading the bid . 

The unit price of equipment and the rate for annual Maintenance contract beyond the warranty period are to be 
quoted separately . 

കേരള വനം വകുപ്പിലെ വിവിധ ഓഫീസുകളിലെ ഉപയോഗത്തിനായി വിശ്വസ്ത സ്ഥാപനങ്ങളിൽ നിന്നും ജി. പി .എസ്., ക്യാമറ 
ട്രാപ്പ്, പ്രിന്റർ, വർക്ക് റേറഷൻ, ആന്റി വൈറസ് എന്നിവ വാങ്ങുന്നതിനായി അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് 
കൺസർവേറ്റർ ( എഫ്. എം . ഐ .എസ്.) ഓൺലൈൻ ദർഘാസ് ക്ഷണിക്കുന്നു . ഈ പരസ്യത്തിനോടൊപ്പം ഉള്ളടക്കം ചെയ്ത 
അനക്സറിൽ പറയുന്ന നിലവാരത്തിലുള്ളതും നിശ്ചിത യോഗ്യതകളുമുള്ള ഉപകരണമാണെന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ദർഘാസ് 
പ്രമാണങ്ങളും ദർഘാസ് ഷെഡ്യൂളുകളും www. etenders.kerala .gov .in. എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ദർഘാസിനോടൊപ്പം 
സമർപ്പിക്കുന്നതിനുള്ള നിരതദ വ്യം , ദർഘാസ് പ്രമാണ വില എന്നിവ SBT-യുടെ Internet Online Banking വഴിയോ, മറ്റ് 
ബാങ്കുകളിൽ NEFT വഴിയോ ഓൺലൈനിൽ ടെന്ററിനോപ്പം സമർപ്പിക്കേണ്ടതാണ്. 

- എല്ലാ ടെണ്ടർ പ്രമാണങ്ങളും www. etenders.kerala. gov.in എന്ന വെബ്സൈറ്റിൽ കാണിച്ചിരിക്കുന്ന ഓൺലൈൻ കവറുകളിൽ 
ഓൺലൈനായി മാത്രം സമർപ്പിക്കേണ്ടതാണ്. ദർഘാസുകൾ www.etenders.kerala .gov. in . വെബ്സൈറ്റിലൂടെഓൺലൈനായി 
മാത്രമെ സ്വീകരിക്കുകയുള്ളു. നേരിട്ടോ തപാലിലോ ഓഫീസിൽ സ്വീകരിക്കുന്നതല്ല. താമസിച്ചു സമർപ്പിക്കുന്ന ടെണ്ടറുകൾ 
സ്വീകരിക്കുന്നതല്ല. 
ദർഘാസ് നമ്പരും ഇനവും 

എണ്ണം അടങ്കൽ തുക നിരതദ്രവ്യം ദർഘാസ് ഫോറത്തിന്റെ 
നമ്പർ (ഏകദേശം) ലക്ഷത്തിൽ - 1 % 

- വില + വാറ്റ 

- @ 5 % അല്ലെങ്കിൽ 

സമയത്തെ നിരക്ക് 
PCP1- 38966 / 2013 ജി . പി . എസ് . 

14 .00 14 ,000. 00 

2 , 200.00 
PCP1- 38967/ 2013 - ക്യാമറ ട്രാപ്പ് 

11 . 00 11,000.00 

1,720. 00 
PCP1- 41072/2013 - പ്രിന്റർ 

2 .80 2 , 800. 00 

583 . 00 
PCP1- 41350 /2013 - വർക്ക് സ്റ്റേഷൻ 

3. 00 3, 000.00 

630.00 
PCP1- 39270/ 2013- ആന്റി വൈറസ് 

75 licenses 2 , 60 

2 ,600 . 00 

546.00 
( സിംഗിൾ ടെണ്ടർ) 

(പുതുക്കിയത്) 
200 licenses 
(പുതിയത്) 


കമ 


ആകെ 


33 . 4 


മുകളിൽ പറഞ്ഞിരിക്കുന്ന ഉപകരണങ്ങളുടെ എണ്ണം ഏകദേശം മാത്രമാണ്. ഉപകരണങ്ങളുടെ എണ്ണം കൂട്ടാനും കുറയ്ക്കാനും 
അല്ലെങ്കിൽ വാങ്ങാതിരിക്കാനുമുള്ള തീരുമാനമെടുക്കുന്നതിന് വനം വകുപ്പിന് അവകാശമുണ്ട്. 

- മേൽപ്പറഞ്ഞ ടെണ്ടറിനെ സംബന്ധിക്കുന്ന മറ്റ് വിവരങ്ങൾ ചുവടെ ചേർക്കുന്നു. 


(1) 


വിതരണം ചെയ്യേണ്ടുന്ന സമയം വിതരണത്തിനുള്ള ഉത്തരവ് കിട്ടി മുപ്പത് ദിവസത്തിനകം. 
പണം നൽകുന്ന രീതി - വിതരണം ചെയ്ത തീയതി മുതൽ രണ്ടാഴ്ചയ്ക്കുള്ളിൽ. 


വിതരണം ചെയ്യേണ്ടുന്ന സ്ഥലം വിതരണത്തിനുള്ള ഉത്തരവിനോടൊപ്പം നൽകുന്നതായിരിക്കും. 


ദർഘാസ് പ്രമാണം വെബ്സൈറ്റിൽ ലഭ്യമാകുന്ന തീയതി - 2013 ഒക്ടോബർ 5 മുതൽ. 


- (v) ദർഘാസ് പ്രമാണം ഗസറ്റിൽ ലഭ്യമാകുന്ന തീയതി- 2013 ഒക്ടോബർ 15. 
( vi ) ദർഘാസ് വെബ്സൈറ്റിൽ സമർപ്പിക്കാവുന്ന അവസാന തീയതിയും സമയവും 2013 നവംബർ 4 വൈകിട്ട് 2 മണി. 
( vii) ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 2013 നവംബർ 6 വൈകിട്ട് 4 മണി. 

- ഓൺലൈൻ ടെണ്ടറിനോടൊപ്പം ? 100 - ന്റെ കേരള സ്റ്റാമ്പ് പേപ്പറിൽ തയ്യാറാക്കി ഒപ്പിട്ട പ്രിലിമിനറി എഗ്രിമെന്റ്, സ്കാൻ 
ചെയ്ത കോപ്പി ഓൺലൈനായി സമർപ്പിക്കാത്തതും അവയുടെ ഒറിജിനൽ തുറക്കുന്നതിന് മുൻപ് സമർപ്പിക്കാത്തതുമായ 
ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ഈ ടെണ്ടറുമായി ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ എൻ. ഐ . സി .- യിൽ നിന്നോ 
www. etenders. kerala. gov.in. -വെബ്സൈറ്റിൽ പറഞ്ഞിരിക്കുന്ന etenders help desk - ൽ നിന്നോ ഈ ഓഫീസിൽ നിന്നോ ഓഫീസ് 
സമയത്ത് അറിയാവുന്നതാണ്. ഇ - പേയ്മെന്റിന് ആവശ്യമായ വിവരങ്ങൾ ( കരാറുകാരൻ ഇടപാടു നടത്തുന്ന കോർ ബാങ്കിംഗ് 
സൗകര്യമുള്ള ബാങ്ക് അക്കൗണ്ടിന്റെ വിശദവിവരങ്ങളും, ഈ - മെയിൽ അഡ്രസ്സും) ദർഘാസിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ്. ഈ 
വിവരങ്ങൾ ഉൾപ്പെടുത്താത്ത ദർഘാസുകൾ നിരസിക്കപ്പെടുന്നതാണ്. ടെക്നിക്കൽ ബിഡും ഫിനാൻഷ്യൽ ബിഡും അതിനായി 
പറഞ്ഞിരിക്കുന്ന അതാത് കവറുകളിൽ മാത്രം സമർപ്പിക്കേണ്ടതാണ്. കരാറുകാർ വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതിലും മറ്റും 
ഉണ്ടാകുന്ന അസൗകര്യങ്ങൾക്കും നഷ്ടത്തിനും ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദി ആയിരിക്കുന്നതല്ല. 

- ഓരോ ഉപകരണത്തിന്റെ വിലയും വാറണ്ടി സമയത്തിന് ശേഷമുള്ള ആനുവൽ മെയിന്റനൻസ് കോൺട്രാക്ട് തുകയും 
പ്രത്യേകം സമർപ്പിക്കേണ്ടതാണ്. 

- ANNEXURE - A 
Technical Specifications of Global Positioing Systems (GPS) 


Name 


Specification 


Qty 
( Approx .) 
- (3 ) 


- (1 ) 


- (2) 


Unit dimensions WxHxD 


2.1 " x4 x1.3 " 


1. 4 " x1 .7 " 


Display size.WxH 
Display resolution WxH 


Display type 


176x220 pixels or more 
transflective , 65 - K color TFT 
145g or less with batteries 


weight 


Battery 


2AA batteries/NiMH or Lithium 
recommended 


Battery life 


25 hours or more 


waterproof 


yes 


High - sensitivity receiver 


yes 


Interface 


USB 


Basemap 


yes 


Ability to add maps 


yes 


Built - in memory 


1.7 GB or more 


Accepts data cards 


micro SDTM card 


(2) 


Waypoints/ favorites /locations 


2000 


Routes 


200 


Track log 


Automatic routing ( turn by turn routing on roads) 


10000 points , 200 saved tracks 
yes (with optional mapping for detailed roads) 
yes ( tilt - compensated, 3 -axis ) 


Electronic compass 


Barometric altimeter 


yes 


yes 


Geocaching -friendly 

yes ( paperless ) 
Custom maps compatible 

yes 
Photo navigation (navigate to geotagged photos ) yes 
Sun and moon information : 
Tide tables: 

yes 
Area calculation : 
Custom POIS (ability to add additional points of interest) yes 
Unit-to - unit transfer (shares data wirelessly with 
similar units) 

yes 


yes 


Accessories 


USB cable , Manual 


ANNEXURE – B 


Technical Specifications of Camera Traps 


Name 


Specification 


Qty 


(Approx.) 


(1 ) 


(2) 


Resolution 
Trigger speed 
Detection Method 
Illumination Type 
Illumination range 
Day Images 
Night Images 
Video length 
Video sound recording 
Video mode 
Internal memory 
SD Card 
Imprint 
Battery 
Battery charger 
Battery life 
Ports 
Accessories 


5MP or more 
Faster 
Centered Subject Technology 
Flash 
Over 100 feet 
Full colour 
Full colour 
30 seconds or more 
yes 
Day 
120 MB stores over 100 images 
up to 32 GB 
Date , time and temperature 
4 D Rechargeable batteries 
yes 
Tens of thousands of images 
USB 
Strap and USB cable 


ANNEXURE — C 
Technical Specifications of Printers 


Name 


Specification 


Qty 
( Approx .) 


40 


Components 
Print Type 
Print technology 
Speed 
First page out 
Print quality 


Duty cycle (monthly) 
Processor speed 
Connectivity 
Paper handling input, standard 


Description 
Monochrome 
Laser 
Up to 18 ppm 
As fast as 9 sec 
Up to 600x600 dpi (1200 dpi effective 
output) 
Up to 5000 pages 
Minimum 266 MHz 
Hi-Speed USB 2 .0 port 
150 -sheet input tray, single-sheet 
priority feed slot 
100-sheet face -down bin 
A4 , A5, A6 , B5, C5, DL, postcards 
ENERGY STAR ® qualified 
30 to 450 C 
Windows 2000 
Windows XP Home 
Windows XP Professional 
Windows 7 
Windows 8 
Linux 


Paper handling output, standard 
Media sizes supported 
Energy efficiency 
Operating temperature range 
OS Compatible 


No 


Duplexing 
Networking 
Warranty 


No 


1 year Hardware Warranty 


ANNEXURE — D 
Technical Specifications of Workstations 


Name 


Name 


Specification 


Qty 
(Approx .) 


(1) 


CPU 


Chipset 
Memory 


Intel Xeon Quad -core E3 - 1220 3 .1GHz/8MB 
L3 Cache or higher 
Intel C206 Chipset 
8GB 1333MHz Unbuffered ECC DDR3 & 
Expandable up to 32 GB 
500GB 3 .5 " 7200 RPM SATA NHS-HDDs 


HDD 


Disk Controller 


Integrated 6 Port SATA controller (2 -6Gb /s & 
4 - 3Gb/s) supports RAID 0/ 1/ 10 


(1) 


(2) 


Optical Drive 
Ethernet Interface 
Graphics Controller 


Audio Controller 


PCI Slots 


Ports 


24xSATA DVD Writer 
On -board Dual Gigabit Ethernet ports 
NVIDIA Quadro 600 - IGB/PCI- e x 16 Graphics card 
On -board 8 - Channel High Definition 
Audio CODEC 
4PCI-e Gen 2x16 , 1PCI-e Gen2x1 & 1 PCI 
1xDVI-I: 1xIEEE 1394a; 2xLAN (RJ45 ); 2xUSB 
3.0;8xUSB 2 .0 ; 1xPS /2 & 8 -Channel High 
Definition Audio ports 
OEM 21 " Wide LED Monitor with TCO 05 
Certification & Internal Speakers 
OEM 104 Keys USB Keyboard 
OEM USB Optical Mouse 


Monitor 


Keyboard 


Mouse 


Power Supply 


400W or higher 80 + Efficient Non Redundant 
Power Supply 


Tower 


Form Factor 
Compliant 


DMI 2.0 , WOL, PXE, ACPI 2.0a, PnP BIOS 
Windows 7 Professional (64 -Bits ) or latest 


OS 


ANNEXURE — E 
Technical Specifications of Symantec Antivirus 


Name 


Specification 


Qty 
( Approx .) 


( 1 ) 


(3) 


Version 


12 and above 


Symantec endpoint protection 
Symantec endpoint protection 11.0 
renewal pack for 36 months 


200 Nos. 
75 Nos. 


(Sd.) 
Addl. Principal Chief Conservator of Forests ( FIMS). 

( For and on behalf of the Governor of Kerala ) 


Thiruvananthapuram . 


TENDER NOTICE 


Sl. 
No. 


No. R -5108/2013 . 


25th September 2013. 


Sealed tenders are invited from the reputed 


Name of the item , Quantity Specification EMD 
and Approximate Estimate 

Amount 
Range Finder — 40 Nos . 
Measuring Range : 15 - 1000 yards 
(15 - 900 meters ) Accuracy : + / - 1 meter/ yard 
Instant measurements Magnification : 7x 
Requires 1 CR2 lithium Battery. Must be 
included case with belt loop , carrying 
strap and lens cleaner — 8 lakh 

8,000 
Camera Traps — 30 Nos . 
Infrared /Flash Trail Camera with GPS Unit . 
8 MP – 35 LEDs or flash unit (both 
included ) — Colour picture by day and 
night (with flash ), black & white (with IR ) 
Requires 6 Alkaline AA batteries, 
rechargeable le LIT-09 lithium battery 
pack or 12V power supply — 6 .6 lakh 6 ,600 


manufacturers/suppliers for the supply of the following 


items. The material should manufactured of top quality and 


durable and should be supplied within 15 days from the 


date of placing order. 


Cost of tender form — 1,500 + VAT for Sl. No. 1 and 
1,400 + VAT for Sl. No. 2 . 

Last date and time of sale of tender form 
30 - 10 - 2013 at 1 p .m . 


The envelops containing the tenders should be 
superscribed as “ Tender for supplying polythene covers / 
Good quality seeds for raising seedlings of trees/ good 
quality river sand / good quality soil for filling polythene 
covers/Cow dung ” . 

SCHEDULE -I 
Polythene Covers 


Details of polythene covers — 12cm x 18cm , 180 guage 

size having 2 punch holes 
(4 holes) from the bottom 

at height of 2 cm . 
Quantity 

600 .Kg. (Approximate) 
Estimated amount 

Approximate * 74 ,000 
EMD 

1,900 . 
Value of tender form 

– 400 + VAT . 


TIL 


SCHEDULE — II 
Good Quality Seeds 


Si. 
No. 


Species of Seeds 


Total Quantity of 
seeds required 

(in Kgs.) 


Last date and time of receipt of tender form 
30 - 10 -2013 at 3 p.m . 

Date and time of opening of tender 
30 -10- 2013 at 4 p.m . 

If the date specified above happens to be a public 
holiday or the tender process cannot be conducted on 
account of any technical reasons , the attempt will be 
conducted on 6 - 11- 2013 and the third attempt will be on 
8 - 11 - 2013 at the same time noted above. EMD must be 
submitted in form of Demand Draft drawn in favour of 
Deputy Director ( Project Tiger ), Periyar East Division , 
Thekkady. 

The tenders should be superscribed “ Tender for the 
supply of (Name of the item )” and addressed to “ Deputy 
Director (Project Tiger), Periyar Tiger Reserve East 
Division , Thekkady. The tender should quote the rate of 
single unit of the item , freight charges and the taxes 
applicable for the purchase by Government department 
separately. Tenders should be enclosed with sample piece 
of the item . The successful tender will have to sign an 
agreement in a stamp paper worth * 100 regarding the 
successful execution of the supply in respect of quality , 
quantity and the period of supply. Late tenders will not 
be accepted . The tenders will be opened by the 
undersigned at 4 p .m . on 30 - 10 - 2013 in the presence of 
such of the tenderers or their authorized representatives 
who may be present at that time. 

Intending tenderers may , on application to the 
Deputy Director (Project Tiger), Periyar East Division , 
Thekkady , obtain the requisite tender forms on which 
tenders should be submitted . Application for the tender 
form should be accompanied by a cash remittance which 
is the price fixed for a form /set of forms and which is not 
refundable under any circumstances . The tender forms are 
not transferable . Cheques , postage stamps, etc . will not be 
accepted towards the cost of forms, nor will the forms be 
sent per V.P.P . The undersigned reserves the right to reject 
any tender without assigning any reasons. 
Office of the Deputy Director, 

(Sd .) 
Periyar Tiger Reserve 

Deputy Director 
East Division , Thekkady. 

(Project Tiger). 


Arya Veppu 
Neermarathu 
Venga 
Kani Konna 
Mahagany 
Nelli 
Kumbil 


Thanni 


Mani Marathu 
Ungu 


Puli 


Pera 


Pathimukam 
Koovalam 
Ainy 
Poovarassu 
Karingali 
Badam 
Vepu 
Seetha Pazham 
Nhaval 
Anjili 
Ashokam 
Chembakam 
Kudampuli 
Kanjiram 
Kattadi 
Bamboo 
Chamatha 
Sebabul 


TENDER NOTICE 

24th September 2013. 


No. A - 1245/ 2013. 


Sealed tenders are invited from the authorized 
manufacturers and suppliers for the supply of Polythene 
covers , good quality seeds for raising seedlings of trees, 
good quality river sand , good quality soil for filling 
polythene covers, Cow dung as per following Schedule I, 
II, III, IV and V . 


* Quantity of seeds are approximate 
Estimated Amount : Approximate 3,75 , 000 
EMD 

: 9 ,400 
Value of tender form : 800 + VAT 

SCHEDULE- III 

River Sand 
Good quality river sand : 50m (Approximate) 

Estimated Amount : * 40,000 
(Approximate ) 
EMD 

1,000 
Value of tender form : 300 + VAT 


Hosdurg after the completion of the supply of 
articles specified in supply order . 
If the supply is not completed within the dates 
specified in supply order, the tender will be 
cancelled and action taken to purchase the items 
at the risk and loss of the original bidder. 
The demand draft towards EMD should be 
pledged in the name of the Assistant 
Conservator of Forests, Social Forestry Division , 
Kasaragod payable at the State Bank o f 
India , Civil Station Branch Kasaragod should be 
accompanied along with the filled up tender 
forms. 


SCHEDULE-IV 

Soil 
Good Quality river soil : 175m ? ( Approximate ) 

Estimated Amount : 
1,75,000 ( Approximate ) 
EMD 

: 4 ,400 
Value of tender form : 400 + VAT 


6 . 


SCHEDULE - V 

Cow Dung (Dry) 
Good Quality Cow Dung : 16500 Kg. 
(Dry ) 

(Approximate ) 
Estimated Amount : 66 ,000 

( Approximate) 
EMD 

1, 700 
Value of tender form : 3400 + VAT 

The quantities of items as per Schedule I, II , III , IV , 
and V shall changes as per actual requirements . 
Last date and time of sale of tender form 

18- 10 -2013 up to 1 p.m . 
Last date and time of receipt of sealed tenders 

18 - 10 -2013 up to 2 .30 p .m . 
Date and time of opening of sealed tenders 

18 - 10 -2013 at 3.30 p.m . 
Name of officer from whom tender forms are to be 
obtained and to whom sealed tenders are to be 
submitted - Assistant Conservator of Forests, Social 
Forestry Division , Udayagiri , Vidyanagar P.O ., Kasaragod . 

If the date fixed for tender happens to be declared as 
holiday , all proceedings will be done on the next working 
day with the same time schedule specified above . If 
tender cannot be conducted the above date, tender will 
be conducted on 23 - 10 - 2013 and 26 -10 -2013 at the above 
place and time with same conditions . 

CONDITIONS 
1. The supply of articles should be completed as 

directed in supply order. 
The receipt should be obtained from Range 
Officer, Social Forestry Range , Kasaragod / 


SSI Units are exempted from remitting 
EMD . Such units should produce necessary 
eligibility Certificates obtained from the Manager, 
District Industries Centre concerned . 
The quantities mentioned in the Schedules I, II, 
III , IV and V are only approximate and may vary. 
Rate to be quoted for supplying polythene 
bags/ good quality seeds should be the price of 
the item per Kg. inclusive of all taxes in force 
and its transporting charge . Regarding the 
supply of river sand and soil the rate to be 
quoted should be the cost per lm including 
taxes if any , in force ; and its transporting 
charges . Rate for cow dung should be for a 
Kilogram including all taxes and transportation 
charges. The seeds which are to be supplied 
from Kerala Forest Seed Centre will be exempted . 
Payment of seeds will be made based on 
germination percentage . 
2 Polythene covers of prescribed specifications 
should be produced along with the tender 
application as samples . 
The successful tenderer should remit 2 .5 % 
amount of the PAC in addition to the EMD as 
security deposit for the contract and enter in to 
an agreement with the Forest Department within 
7 days from the date of intimation regarding the 
acceptance of the tender. 
After completing the supply of items 
satisfactorily, the security deposit will be released 
to the tenderer on production of necessary tax 
clearance certificate . 
The tenderer is liable to follow Kerala Store 
Purchase Rules. 
All conditions stipulated as per Kerala Forest 
Code and Kerala Store Purchase Manual is 
applicable for this tender. 
The undersigned reserves the right to cancel the 
tender without assigning any reason . 
Final payment of bills will be made only after 
getting the certificates of Range Officer pertaining 
to the quality of goods supplied . 


10. 


11 . 


12 . 


13. 


- (1) 


625 


25 


15. The Assistant Conservator of Forests , Social 

Forestry , Kasaragod or any other person 
authorized for conducting tender is vested all 
rights in respect of the tender including 

cancellation of tender. 
Further details can be available from Social Forestry 
Division Office , Udayagiri, Vidyanagar P.O ., Kasaragod 
and in Telephone Number-04994 -256910 on working days . 


250 


മഹാഗണി 
നെല്ലി 
കുമ്പിൾ 
താന്നി 
മണിമരുത് 
ഉങ്ങ് 
പുളി 


100 


100 


250 


100 


പേര 


ന 


ചുവടെ ചേർത്തിട്ടുള്ള പട്ടിക -I, പട്ടിക I , പട്ടിക III , 
പട്ടിക IV, പട്ടിക V എന്നിവ പ്രകാരം യഥാക്രമം 
വിശദമാക്കിയിട്ടുള്ള അളവിൽ പോളിത്തീൻ കവറുകൾ, 
വൃക്ഷത്തെകൾ ഉത്പാദിപ്പിക്കുന്നതിന് നല്ല ഗുണമേന്മയുള്ള 
വിത്തുകൾ, ആറ്റുമണൽ എന്നിവ സപ്ലേ ചെയ്യുന്നതിന്, 
മണ്ണ് സപ്ലേചെയ്യുന്നതിന്, ചാണകം (ഉണങ്ങിയത്) 
സപ്ലേ ചെയ്യുന്നതിന്, പട്ടിക - I, പട്ടിക -II , പട്ടിക - III , 
പട്ടിക -IV, പട്ടിക - V എന്നിവയ്ക്കായി വെവ്വേറെയുള്ള 
ദ ർ ഘാസുകൾ അംഗീകൃത ഉത് പാദകരിൽ നിന്നും/ 
വിതരണക്കാരിൽ നിന്നും മുദ്രവച്ച കവറിൽ 
ക്ഷണിച്ചു കൊള്ളുന്നു . പ്രസ്തുത കവറിന്റെ പുറത്ത് 
പോളിത്തീൻ കവറുകൾ സപ്ലേ ചെയ്യുന്നതിനുള്ള 
ദർ ഘാസ്/ വൃക്ഷത്തകൾ ഉത്പാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണമേന്മയുള്ള വിത്തുകൾ സപ്ലേ ചെയ്യുന്നതിനുള്ള 
ദർഘാസ്/ ആറ്റുമണൽ സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ്/ 
മണ്ണ് സപ്ലേ ചെയ്യുന്നതിനുള്ള ദർഘാസ്/ ചാണകം 
(ഉണങ്ങിയത്) സപ്ലെ ചെയ്യുന്നതിനുള്ള ദർഘാസ് എന്ന് 
എഴുതി അസിസ്റ്റന്റ് ഫോറസ്റ്റ് കൺസർവേറ്റർ, സോഷ്യൽ 
ഫോറസ് ടി ഡിവിഷൻ, ഉദയഗിരി, പി . ഒ . വിദ്യാനഗർ 
കാസറഗോഡ് എന്ന മേൽവിലാസത്തിൽ നിശ്ചിത 
സമയത്തിനകം സമർപ്പിക്കേണ്ടതാണ്. 


പതിമുഖം 
കൂവളം 
അയിനി 
പൂവരശ് 
കരിങ്ങാലി 
ബദാം 
വേപ്പ് 
സീതപ്പഴം 
ഞാവൽ 


20 


175 


21 


10 


22 


ആഞ്ഞിലി 


0 


23 


അശോകം 


ചെമ്പകം 


25 


26 


കുടംപുളി 
കാഞ്ഞിരം 
കാറ്റാടി 
മുള 


27 


28 


29 


ചമത് 


- പട്ടിക -I 


30 


സിബാബുൾ 


മേൽപ്പറഞ്ഞ സാധനത്തിന്റെ അളവ് ഉദ്ദേശം മാത്രമാണ്. 
അടങ്കൽ തുക - ഏകദേശം ? 3,75 ,000 
നിരതദ്രവ്യം - Y 9, 400 
ടെണ്ടർ ഫോറത്തിന്റെ വില ( ഒറിജിനൽ) { 800 + വാറ്റ് 


- പോളിത്തീൻ കവറുകൾ 
പോളിത്തീൻ കവറിന്റെ - 12 സെമീX18 സെമീ, 180 ഗേജ് 
വിശദാംശങ്ങൾ 

സൈസ് താഴ്ഭാഗത്തുനിന്നും 
2 സെമീ. ഉയരത്തിലായി രണ്ട് 

പഞ്ച് ദ്വാരമുള്ളത് ( നാല് ദ്വാരം) 
ആവശ്യമുള്ള അളവ് ഏകദേശം 600 കിലോഗ്രം 
അടങ്കൽ തുക 

ഏകദേശം X 74 ,000 . 
നിരതദ്രവ്യം 

71,900 
ടെണ്ടർ ഫോറത്തിന്റെ വില - ഒറിജിനൽ 2400 + വാറ്റ് 


പട്ടിക -III 


പട്ടിക - II 
- വൃക്ഷത്തെകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനുള്ള 

നല്ല ഗുണമേന്മയുള്ള വിത്തുകൾ 
കമ വിത്തിന്റെ ഇനം ആവശ്യമുള്ള അളവ് 
നമ്പർ 

(കിലോഗ്രാമിൽ) 
- (1) ( 2) 

( 3) 


- ആറ്റുമണൽ 
ആവശ്യമുള്ള അളവ് - ഏകദേശം 50m 
അടങ്കൽ തുക - ഏകദേശം 1 40,000 
നിരതദ്രവ്യം 

- Y 1,000 
ടെണ്ടർ ഫോറത്തിന്റെ വില - 300 + വാറ്റ് 


പട്ടിക -IV 


- മണ്ണ് 


ആര്യ വേപ്പ് 
നീർമരുത് 
വേങ്ങ 


ആവശ്യമുള്ള അളവ് ഏകദേശം 175 m 
അടങ്കൽ തുക – ഏകദേശം 71,75, 000 
നിരതദ്രവ്യം - Y4, 400 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വാറ്റ് 


കണിക്കൊന്ന് 


പട്ടിക - V 


ചാണകം (ഉണങ്ങിയത്) 
ആവശ്യമുള്ള അളവ് - ഏകദേശം 16500 കിലോഗ്രാം 
അടങ്കൽ തുക – ഏകദേശം ? 66 ,000 
നിരതദ്രവ്യം 

- 31, 700 
ടെണ്ടർ ഫോറത്തിന്റെ വില 1400 + വാറ്റ് 


10 . 


ട്രാൻസ്പോർട്ടിംഗ് ചാർജ്ജ് ഉൾപ്പെടെയുള്ള നിരക്ക് 
തുകയും ആയിരിക്കണം ദർഘാസിൽ 
രേഖപ്പെടുത്തേണ്ടുന്നത്. കേരള ഫോറസ്റ്റ് സീഡ് 
സെന്ററിൽ നിന്നും സപ്ലെ ചെയ്യുന്ന വിത്തുകൾ 
ഒഴിവാക്കുന്നതായിരിക്കും. വിത്തുകളുടെ ജർമിനേഷൻ 
ശതമാനം വിലയിരുത്തിയായിരിക്കും തുക 
നൽകുന്നത്. 
പോളിത്തീൻ കവറിനെ സംബന്ധിച്ചുള്ള 
ദർഘാസിനോടൊപ്പം സാമ്പിളായി രണ്ട് നിശ്ചിത 
അളവിലുള്ള രണ്ടു പോളിത്തീൻ കവറുകൾ കൂടി 
വച്ചിരിക്കണം. 
-- അംഗീകരിക്കപ്പെടുന്ന ദർഘാസുകാരൻ നിരതദ്രവ്യ 
തുക യ് ക്ക് പുറമേ അടങ്കൽ തുക യു ടെ രണ്ട്ര 
ശതമാനം ( 2 .5 % ) തുക കൂടി സകരിറ്റി വച്ച് 
ദർ ഘാസ് അംഗീകരിക്കുന്നതായി അറിയുന്ന 
തീയതി മുതൽ ഏഴ് ( 7 ) ദിവസത്തിനകം 
കരാറിലേർപ്പെടേണ്ടതാണ്. 
കരാർ പ്രകാരമുള്ള സപ്ലെ നിശ്ചിത ദിവസത്തിനകം 
തൃപ്തികരമായി പൂർത്തിയാക്കി കഴിഞ്ഞാൽ 

സെക്യൂരിറ്റി വിടുതൽ ചെയ്യുന്നതിന് ആവശ്യമായ 
ടാക്സസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ ഹാജരാക്കി 
സെക്യൂരിറ്റി മടക്കി വാങ്ങേണ്ടതാണ്. 
സ്റ്റോർ പർച്ചേസ് സംബന്ധിച്ച് കേരള സർക്കാർ 
പുറപ്പെടുവിച്ചിട്ടുള്ള വ്യവസ്ഥകൾ പാലിക്കുവാൻ 
ദർഘാസുകാരൻ ബാദ്ധ്യസ്ഥനാണ്. 
കേരള ഫോറസ്റ്റ് കോഡിലും, കേരള സ്റ്റോർ പർച്ചേസ് 
മാനുവലിലും പറയുന്ന വ്യവസ്ഥകൾ ഈ 
ദർഘാസിനും ബാധകമാണ്. 
യാതൊരു കാരണവും കൂടാതെ ടെണ്ടർ 
റദ്ദാക്കുന്നതിനുള്ള പൂർണ്ണമായ അധികാരം അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്റർ ( സോഷ്യൽ ഫോറസ്ട്രി)- ൽ 
നിക്ഷിപ്തമാണ്. 
ഗുണനിലവാരം അടിസ്ഥാനമാക്കിയായിരിക്കും മണ്ണ്, 
ആറ്റുമണൽ, ചാണകം (ഉണങ്ങിയത്) എന്നിവയുടെ 
തുക നൽകുന്നത്. 
ദർഘാസ് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്റെഅധികാരത്തിന് 
വിധേയമായിരിക്കും. ദർഘാസ് സ്വീകരിക്കുന്നതിനും 
നിരാകരിക്കുന്നതിനുമുള്ള കർക്കശമായ അധികാരം 
ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനിൽ നിക്ഷിപ്തമായിരിക്കും. 


- 11. 


12. 


1 . 


പട്ടിക -I, പട്ടിക - II , പട്ടിക - III പട്ടിക -IV പട്ടിക - V എന്നിവ 
പ്രകാരം രേഖപ്പെടുത്തിയിട്ടുള്ള അളവുകളിൽ ആവശ്യാനുസരണം 
വ്യത്യാസം ഉണ്ടാകാവുന്നതാണ്. 

ദർഘാസ് ഫോറങ്ങൾ 18 - 10 - 2013 - ന് പകൽ 1 മണിവരെ 
കാസറഗോഡ് സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ അസിസ്റ്റന്റ് 
ഫോറസ്റ്റ് കൺസർവേറ്ററുടെ ആ ഫീസിൽ നിന്നും 
ലഭിക്കുന്നതാണ്. 

പൂരിപ്പിച്ച ദർഘാസ് ഫോറങ്ങൾ അന്നേദിവസം പകൽ 
2 .30 മണിവരെ സ്വീകരിക്കുന്നതും, 3 . 30 മണിക്ക് സ്ഥലത്ത് 
ഹാജരുള്ള ദർഘാസുകാരുടെ കൂടി സാന്നിദ്ധ്യത്തിൽ തുറന്ന് 
പരിശോധിക്കുന്നതുമാണ്. 

- പസ്തുത ദിവസം പൊതു ഒഴിവു ദിവസമായി 
പ്രഖ്യാപിക്കുന്നപക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം തന്നെ 
നിശ്ചിത സമയത്തും, സ്ഥലത്തും ദർഘാസ് ഫോറങ്ങൾ 
യഥാക്രമം ലഭ്യമാക്കുന്നതും, സ്വീകരിക്കുന്നതും, തുറന്ന് 
പരിശോധിക്കുന്നതുമാണ് പ്രസ്തുത ദിവസം ദർഘാസ് 
നടന്നില്ലെങ്കിൽ ടി സ്ഥലത്തും, സമയത്തും 23 - 10 - 2013 , 
26 - 10 - 2013 എന്നീ തീയതികളിൽ പുനർദർഘാസ് 
നടത്തുന്നതുമായിരിക്കും. 

വ്യവസ്ഥകൾ 
പോളിത്തീൻ കവറുകൾ, വൃക്ഷത്തകൾ 
ഉത്പാദിപ്പിക്കുന്നതിനുള്ള നല്ല ഗുണമേൻമയുള്ള 
വിത്തുകൾ, ആറ്റുമണൽ, മണ്ണ്, ചാണകം, ചകിരിചോറ് 
എന്നിവ കരാർ പ്രകാരം കാസറഗോഡ്/ ഹോസ്ദുർഗ്ഗ് 
സോഷ്യൽ ഫോറസ് ടി റെയിഞ്ച് ആഫീസ 
ഏൽപ്പിച്ച് ദർഘാസുകാരൻ രസീത് വാങ്ങേണ്ടതാണ്. 
കരാറിൽ ഏർപ്പെടുന്ന തീയതി മുതൽ 
ആവശ്യാനുസരണം സപ്ലേ ചെയ്യേണ്ടതും, 
വിത്തുകൾ 30 - 11 - 2013 - നകവും, പോളിത്തീൻ 
കവറുകൾ, ആറ്റുമണൽ എന്നിവ 26 - 11- 2013 - നകവും 
സയെപൂർത്തീകരിക്കേണ്ടതുമാണ്. 
മേൽപ്പറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിശ്ചിത അളവിൽ 
സപ്ളെ പൂർത്തിയാക്കാൻ സാധിക്കാത്ത പക്ഷം ടി 
ദർഘാസ് റദ്ദാക്കിയതായി കണക്കാക്കുകയും, ടിയാന്റെ 
നഷ്ടോത്തരവാദിത്വത്തിൽ വീണ്ടും പോളിത്തീൻ 
കവറുകൾ/വൃക്ഷത്തെകൾ ഉത്പാദിപ്പിക്കുന്നതിന് നല്ല 
ഗുണമേന്മയുള്ള വിത്തുകൾ/ ആറ്റുമണൽ എന്നിവ 

വാങ്ങുന്നതിനുള്ള നടപടി സ്വീകരിക്കുന്നതുമാണ്. 
4 . നിരതദ്രവ്യം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇൻഡ്യാ, സിവിൽ 

സ്റ്റേഷൻ, കാസർഗോഡ് ബാഞ്ചിൽ മാറാവുന്ന 
ഡിമാന്റ് ഡാഫ്റ്റായി താഴെ ഒപ്പിട്ടിരിക്കുന്ന 
ഉദ്യോഗസ്ഥന്റെ പേരിൽ പ്ലഡ് ജ് ചെയ്ത് 
ദർഘാസിനൊപ്പം ഹാജരാക്കേണ്ടതാണ്. 
എസ്. എസ്. എ . യൂണിറ്റുകൾ നിരതദ്രവ്യം 
നൽകേണ്ടതില്ല . അത്തരം സ്ഥാപനങ്ങൾ അതാത് 
ജില്ലാ വ്യവസായ കേന്ദ്രം മാനേജരുടെ ഇതു 
സംബന്ധിച്ച് യോഗ്യതാ സർട്ടിഫിക്കറ്റ് 
ഹാജരാക്കേണ്ടതാണ്. 
പട്ടികകളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ക്വാണ്ടിറ്റി 
ഏകദേശം മാത്രമാണ്. 
പോളിത്തീൻ കവറുകൾക്കും, വിത്തിനങ്ങൾക്കും 
കിലോഗാം അടിസ്ഥാനമാക്കിയുള്ള വില , 
ടാൻ സ് പോർട്ടിംഗ് ചാർജ്ജ്, മറ്റു നിലവിലുള്ള 
നികുതികൾ എന്നിവ ചേർന്നുള്ള നിരക്ക് തുകയും, 
ആറ്റുമണൽ സംബന്ധിച്ച് ഒരു m ’- ന് നികുതികൾ, 


14. 


15 . 


കൂടുതൽ വിവരങ്ങൾ ക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ 
കാസറഗോഡ് സോഷ്യൽ ഫോറസ് ടി ഡിവിഷൻ 
ആഫീസിലോ 04994 - 256910 എന്ന ഫോൺ നമ്പരിലോ 
അന്വേഷിക്കാവുന്നതാണ്. 


Social Forestry Division , 
Kasaragod. 


( Sd.) 
Assistant Conservator of Forests. 


